| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd November 2011 

2011 നവംബർ 22 
1st Agrahayana 1933 
1933 അഗ്രഹായനം 1 


Vol. LVI 
വാല്യം 56 | 


| 46 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Scheduled Caste Development Department 


ദർഘാസ് പരസ്യം 


നമ്പർ കെ1. 579/ 2011 (2 ) 

2011 ഒക്ടോബർ 27. 
കേരള ഗവർണ്ണർക്ക് വേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
ടയി നിംഗ് ഇൻസ്പെക്ടറാ ഫീസിൽ നിന്നും ബേള 
( കാ സർഗോഡ് ജില്ല ) ഐ . ടി . സി . - യിലെ വെൽഡർ 

ഡിലേക്ക് ആവശ്യമായ അസംസ്കത സാധ ന ങ്ങൾ 
ഐ . ടി . സി . - യിൽ വിതരണം നടത്തുന്നതിന് പ്രത്യേകം 
പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ മത്സരാടിസ്ഥാ ന 
ത്തിലുള്ള ദർഘാസുകൾ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ 
നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

DETAILS OF ITEMS 


അടങ്കൽ തുക - 71,017. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + നികുതി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 11- 2011, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും- 28- 11 - 2011, 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 11- 2011, 


3 


മണി 


( 


നിബന്ധനകൾ 


Sl . No . 


Description 


Quantity 


2 


- 50 mm x 10 mm MS Flat 
100 mm x 10 mm MS Flat 
3 mm x 50 mm MS Flat 
50 mm MS Pipe 
10 Gauge Welding Rod 
8 Gauge Welding Rod 
C Cms Rod 


519 . 400 
218 .700 
108.00 
21 m 
66 Pkt. 
50 Pkt . 


1. പൂ രി പ്പിച്ച ടെണ്ടർ ഫോമു കൾ ഇൻ സ് പ ക് ടർ 

ഓഫ് ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന 
വകു പ്പ്, സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , 
കോഴിക്കോട്- 20 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിനു പുറത്ത് ദർഘാസ് പരസ്യ നമ്പറും ഏത് 
സ്ഥാ പ ന ത്തി ലേക്ക് അസം സ് ക്യത സാധ ന ങ്ങ ൾ 
വിതരണം നടത്തുന്നതിനുള്ള ടെണ്ടർ എന്ന്എഴുതേണ്ട 
തു മാ ണ് . ടെണ്ടർ ഫോറ ത്തോ ടൊപ്പം 100 - ന്റെ 
മുദ്രപത്രത്തിലുള്ള പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ട 
തുമാണ്. വൈകി കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


7 


5 Kg. 


2. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ അംഗീകാര 

ത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 
3. അതാത് ഐ . ടി . സി . ട്രയിനിംഗ് സൂപ്രണ്ടു മാർ 

അസംസ്കത സാധ ന ങ്ങ ൾ വാങ്ങി പരി ശോ ധിച്ച് 
ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ ടി 
ഉപകരണങ്ങൾ സ്വീകരിക്കുകയുള്ളു. 


6 . 


4 . ടെണ്ടർ ഒറ്റക്കോകൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 
വാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന വകുപ്പ് 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
5 . - ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 

തിരിച്ചു നൽകുന്നല്ല. 
ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കു ക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ 
സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
8. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാന്യസൃത 

വിലയായിരിക്കും. 
9. സർക്കാർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
10. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ 

മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കുന്നതല്ല . 
പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
- മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുകയുടെ 
1 % ( ഒരു ശതമാനം) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിക്കുമ്പോൾ EMD Exemption ഉള്ളവരാ 
ണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും, 
അവർക്ക് Exemption അനുവദിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ 
ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തിവെച്ചിരിക്കേണ്ടതാണ്. 


11. 


ഉത്തരമേഖല ട്രെയിനിംഗ് 
ഇൻസ്പെക്ടാറാഫീസ്, 
കോഴിക്കോട്. 


(ഒപ്പ്) 
- ട്രെയിനിംഗ് ഇൻസ്പെക്ടർ 

( ഇൻചാർജ്ജ്). 


